GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 29 
29th September 2020 

1196 കന്നി 13 
13th Kanni 1196 


നമ്പർ 


| 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 1 
7th Aswina 1942 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Gaz . No. 38 /2020 /DTP (Co -operative ). 


223. 


29th SEPT . 2020 ) 


KERALA GAZETTE 


1018 


NOTIFICATION 


അവ സാന 


ദർഘാസ് ഫാറം സ്വീക രി ക്കുന്ന 
തീയതിയും സമയവും - 28-9-2020 വൈകുന്നേരം 3 മണി 
വരെ. 


It is hereby notified for the information of all 
concerned authorities and the public that I , 
Sajeesh B , Yavariparambil House , Poovattuparamba , 
Cherukulathoor P. O. , Kozhikode Taluk , Kozhikode 
District , Pin - 673 008 , holder of SSLC No. M 023752 
with Register No. 193024 of March 2012 , Higher 
Secondary Examination Certificate No. HSE 2/2014/289137 
with Register No. 1279302 of March 2014 issued from 
the Board of Higher Secondary Examination , Government 
of Kerala , in the Driving Licence No. 1178532/2016 
issued on 25-6-2016 by the Asst . LA , Kozhikode , also 
known as Sajeesh Chandran in the Birth Certificate with 
Registration No. 4931/ 2C /97 , date of Registration 13-8-1997 , 
issued by the Registrar of Birth and Death , Trichur 
Municipality, and known as Sanjana Chandran in the 
Transgender Identity Card ( ID No. TG369625 ) issued by 
the Director, Social Justice Department , Government of 
Kerala , on 29-3-2019 , is one and the same person . 
Hereafter I have changed my name as Sanjana Chandran , 
consequent on change of my gender from male to female . 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
30-9-2020 വൈകുന്നേരം 3 മണി . 

ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ 
എല്ലാ വ്യവ സ്ഥ കളും ഇതിന് ബാധ ക മാ ണ് . ദർഘാസ് 
നട പ ടി ക മ ങ്ങ ൾ ആരോ ഗ്യ വ ക പ്പിന്റെ കോവി ഡ് - 19 
മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആയിരിക്കും. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യുന്നതിനോ, മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള 
അ ധി കാരം താഴെ ഒപ്പിട്ടി രി ക്കു ന്ന ഉദ്യോഗ സ്ഥ നിൽ 
നിക്ഷിപ്ത മാ ണ് . മേൽ പ്രസ്താവിച്ച വാഹന കരാറിനെ 
സംബ ന്ധിച്ച കൂടു തൽ വിവരങ്ങൾക്ക് ആഫീ സു മാ യി 
ബന്ധപ്പെടേണ്ടതാണ്. 


ഫോൺ: 8943346192 . 


ഭക്ഷ്യ സുരക്ഷാ അസി . കമ്മീഷണറുടെ 
കാര്യാലയം, മിനി സിവിൽ 

അജി , എസ് . 
സ്റ്റേഷൻ, മാനന്തവാടി , 

ഭക്ഷ്യ സുരക്ഷാ 
വയനാട്, 

അസിസ്റ്റന്റ് കമ്മീഷണർ . 


ലീഗൽ മെട്രോളജി വകുപ്പ് 


This change will come into effect in all records 
related to me .. 


കേരളാ ലീഗൽ മെട്രോളജി കൺട്രോളറുടെ നടപടിക്രമം 
( ഹാജർ : കെ . റ്റി . വർഗീസ് പണിക്കർ ഐ . എ . എസ്. 


Cherukulathoor,, 
18-10-2019 . 


SAJEESH B 


വിഷയം: -ലീഗൽ മെട്രോളജി വകുപ്പ്- ജീവനക്കാര്യം 

സീനിയർ ഇൻ പിക്ടർ തസ്തിക യിലെ 
സീനി യാ രിറ്റി ലിസ്റ്റ് 

അംഗീ ക രിച്ച് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് 


ദർഘാസ് പരസ്യം 


പരാമർശം :-ലീഗൽ മെട്രോളജി കൺട്രോളറുടെ 21-1-2020 , 

4-5-2020 - ലെ ഇതേ നമ്പർ കത്തുകൾ. 


നമ്പർ : 21-323 / 2020 ACFS ( W ) 


2020 ആഗസ്റ്റ് 24 . 


ഉത്തരവ് നടപടി നമ്പർ ബി1-436 / 2020 തീയതി 15-6-2020 


കേരള ഗവർണ്ണർക്കു വേണ്ടി വയനാട് ജില്ലാ ഭക്ഷ്യ 
സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ താഴെ പറയുന്ന വാഹനം 
ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാ ന ത്തിൽ ഡവർ 
ഉൾപ്പെടെ വിട്ടു നൽകു ന്ന തി നായി വാഹന ഉടമ ക ളിൽ 
നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 


ലീഗൽ മെട്രോളജി വകുപ്പിലെ സീനിയർ ഇൻസ്പെക്ടർ 
(പുനർ നാമകരണം ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് കൺട്രോളർ 
തസ്തിക ) മാരുടെ താൽക്കാലിക സീനിയോരിറ്റി ലിസ്റ്റിൻമേൽ 
ആ ക്ഷേ പ മു ണ്ട ങ്കിൽ അറിയിക്കു ന്ന തി നായി പരാമർശ 
പ്രകാരം അയച്ചു കൊടുത്തിരുന്നു . ആയതിൻമേൽ ലഭിച്ച 
ആക്ഷേ പ ങ്ങൾ പരിഹരിച്ച് 1-1-2018 പ്രാബല്യത്തിലുള്ള 
സീനിയോ രിറ്റി ലിസ്റ്റ് അംഗീ ക രിച്ച് ഉത്ത ര വാ കാ വു ന്ന 
താണെന്ന് കാണുന്നു . 


ദർഘാസ് നമ്പർ -02 12020 എ . സി . എഫ് . എസ് . 


വാഹ ന ത്തിന്റെ പേരും അടങ്കൽ തുക യും- മഹീന്ദ 
ബാലറൊ, പ്രതിമാസം 1 35,000 -40,000 ( ജി . എസ് . ടി . 
ഉൾപ്പെടെ) 


ഉത്തരവ് 


നിരതദ്രവ്യം ? 4,000 


ദർഘാസ് ഫോറത്തിന്റെ വില ? 500 + 18 % ജി . എസ് . ടി . 


മേൽ വിവരിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, 
അസി സ്റ്റന്റ് കൺ ടോ ളർ എന്ന് പൂ നർ നാമകരണം 
ചെയ്യപ്പെട്ട ലീഗൽ മെട്രോളജി സീനിയർ ഇൻസ്പെക്ടർ 
മാ രുടെ 1-1-2018 പ്രാബല്യത്തിലുള്ള സീനിയോരിറ്റി ലിസ്റ്റ് 
അനു ബ ന്ധ മായി 

ചേർത്ത പകാ രം അംഗീക രിച്ച് 
ഉത്തരവാകുന്നു . 


പ്രവർത്തിയുടെ കാലാ വധി കരാർ കാലാ വധി 
2020-2021 സാമ്പത്തിക വർഷം. 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
18-9-2020 മുതൽ 23-9-2020 - ന് ഉച്ചയ്ക്ക് 12.30 മണിവരെ. 


ലീഗൽ മെട്രോളജി കൺട്രോളറുടെ 
കാര്യാലയം, തിരുവനന്തപുരം. 


( ഒപ്പ് ) 
കൺട്രോളർ . 


268 


